O 
सत्यमेव जयते 


compose.kerala.gov.in 
egazette.kerala.gov.in 
printing.kerala.gov.in 


Regn.No. KERBIL / 2012 / 45073 

dated 2012-09-05 with RNI 
Reg No.KL / TV ( N ) / 634 / 2021-2023 


GOVERNMENT 


കേരള സർക്കാർ 


OF KERALA 


കേരള സർക്കാർ 
GOVERNMENT OF KERALA 


കേരള ഗസറ്റ് 


KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


ചൊവ്വ , 2022 ഫെബ്രുവരി 22 
Tuesday , 22nd February 2022 


1191 കുംഭം 10 
10th Kumbham 1197 


1943 ഫാൽഗുനം 3 
3rd Phalguna 1943 


നമ്പർ 


8 


വാല്യം 11 
Vol . XI 


No. 


Part III 


Commissionerate of Land Revenue 


കേരള സർക്കാർ 


GOVERNMENT OF KERALA 


2022 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


6454 


KERALA GAZETTE 


Part III 


Idukki District 


Idukki Taluk 


NOTICE 


നമ്പർ : A3-3029 / 22 


16-02-2022 


ഇടുക്കി താലൂക്കിൽ കൊന്നത്തടി വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ ലത @ ലളിത കൂനംമാക്കൽ 
എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി 
കൊന്നത്തടി വില്ലേജിൽ പരേതയുടെ ഭർത്താവ് സതീശൻ കെ എൻ , കൂനംമാക്കൽ , ബോധിപ്പിച്ച അപേക്ഷ കൊന്നത്തടി 
വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ 
ടിയാൻ 24-10-2002 -ൽ മരണപ്പെട്ടതായും പരേതയുടെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ 
മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . പരേതയുടെ മാതാപിതാക്കൾ മുമ്പേ മരണപ്പെട്ടിട്ടുള്ളതാണ് അതനുസരിച്ച് 
അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് 
ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി 
കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


| സതീശൻ കെ എൻ 


ഭർത്താവ് 


60 


2 


റ്റിന്റമോൾ കെ എസ് 


മകൾ 


32 


നമ്പർ : A3-3089 / 22 


16-02-2022 


ഇടുക്കി താലൂക്കിൽ കൊന്നത്തടി വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ നെബു തോമസ് കടുക്കാകുന്നേൽ 
എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി 
കൊന്നത്തടി വില്ലേജിൽ പരേതൻറെ ഭാര്യ സാലി നെബു , കടുക്കാകുന്നേൽ , ബോധിപ്പിച്ച അപേക്ഷ കൊന്നത്തടി വില്ലേജ് 
ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 07 
04-2021 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും 
അറിവായിരിക്കുന്നു . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് 
ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം 
ബോധിപ്പിച്ചു കൊള്ളണ്ട തും 

കാലാവധി 

കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആ ക്ഷേ പ ങ്ങ ൾ 
സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


സാലി നെബു 


ഭാര്യ 


54 


2 


നീതു കെ ജോസ് 


| മകൾ 


32 


3 


അനുപ് നെബു 


| മകൾ 


31 


4 


നിതിൻ കെ നെബു 


മകൻ 


28 


നമ്പർ : A3-3094122 


16-02-2022 


ഇടുക്കി താലൂക്കിൽ 


കൊന്നത്തടി വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ സുകുമാരൻ ഇ കെ ഇട്ടുകുന്നേൽ 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


6455 


Revenue Department 


22nd February 2022 


എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി 
കൊന്നത്തടി വില്ലേജിൽ പരേതൻറെ മകൻ ഷാജി ഇ എസ് , ഇട്ടുകുന്നേൽ , ബോധിപ്പിച്ച അപേക്ഷ കൊന്നത്തടി വില്ലേജ് 
ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 18 
04-2020 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും 
അറിവായിരിക്കുന്നു . പരേതന്റെ ഭാര്യ മുമ്പേ മരണപ്പെട്ടിട്ടുള്ളതാണ് അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 
ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


ഷാജി ഇ എസ് 


| മകൻ 


53 


2 


ജയ വിജയൻ 


മകൾ 


50 


നമ്പർ : A3-3099 / 22 


16-02-2022 


ഇടുക്കി താലൂക്കിൽ കൊന്നത്തടി വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ ത്രേസ്യ മുണ്ടയ്ക്കാട്ട് എന്നയാളുടെ 
അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി കൊന്നത്തടി 
വില്ലേജിൽ പരേതയുടെ ഭർത്താവ് ആഗസ്തി എം എ , മുണ്ടയ്ക്കാട്ട് , ബോധിപ്പിച്ച അപേക്ഷ കൊന്നത്തടി വില്ലേജ് ഓഫീസർ 
മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 30-12-2021 -ൽ 
മരണപ്പെട്ടതായും പരേതയുടെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . 
അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള 
ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു 
കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


| പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


ഭർത്താവ് 


82 


ആഗസ്തി എം എ 
അഗസ്റ്റിൻ എം എ 


2 


മകൻ 


58 


3 


ജോസ് 


മകൻ 


57 


4 


ലെസ ജോർജ് 


മകൾ 


53 


5 


| മകൾ 


51 


6 


മകൻ 


49 


എൽസമ്മ 
ബെന്നറ്റ് എം അഗസ്റ്റിൻ 
ബിന്ദുമോൾ അഗസ്റ്റിൻ 
ഡാർലി അഗസ്റ്റിൻ 


7 


മകൾ 


48 


8 


| മകൾ 


47 


നമ്പർ : A3-3116 / 22 


16-02-2022 


ഇടുക്കി താലൂക്കിൽ ഇടുക്കി വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ രാജപ്പൻ പാറയ്ക്കൽ എന്നയാളുടെ 
അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി ഇടുക്കി വില്ലേജിൽ 
പരേതൻറെ മകൾ അശ്വതി പി ആർ , പാറയ്ക്കൽ , ബോധിപ്പിച്ച അപേക്ഷ ഇടുക്കി വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ 
വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 27-12-2017 -ൽ മരണപ്പെട്ടതായും 
പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . പരേതന്റെ ഭാര്യ 
ഗിരിജ എം കെ 25/08/2009 ലും , പരേ 

രേതന്റെ പിതാവ് ശങ്കരൻ ഗോപാലൻ 19/01/2004 ലും മാതാവ് പാറു ഗോപാലൻ 
21/08/2000 ത്തിലും മരണപ്പെട്ടിട്ടില്ലതാണ് അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


6456 


KERALA GAZETTE 


Part III 


ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ 
ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന 
ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


അശ്വതി പി ആർ 


മകൾ 


28 


2 


| ആതിര പി ആർ 


മകൾ 


25 


നമ്പർ : A3-3175 / 22 


16-02-2022 


ഇടുക്കി താലൂക്കിൽ ഇടുക്കി വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ തോമസ് പൗലോസ് പാറയ്ക്കൽ എന്നയാളുടെ 
അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി ഇടുക്കി വില്ലേജിൽ 
പരേതൻറെ മകൻ ബെന്നി തോമസ് , പാറയ്ക്കൽ ബോധിപ്പിച്ച അപേക്ഷ ഇടുക്കി വില്ലേജ് ഓഫീസർ മുഖാന്തിരം 
അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 23-09-2012 -ൽ 
മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . 
അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള 
ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു 
കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ ( പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


ത്രേസ്യാമ്മ 


ഭാര്യ 


72 


2 


സാലി ജോസഫ് 


മകൾ 


52 


3 


ബെന്നി തോമസ് 


| മകൻ 


50 


4 


റെജി തോമസ് 


മകൻ 


48 


നമ്പർ : A3-3179 / 22 


16-02-2022 


03 


ഇടുക്കി താലൂക്കിൽ കട്ടപ്പന വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ പ്രദീപ്കുമാർ എം എൻ മുല്ലശ്ശേരിൽ 
എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി 
കട്ടപ്പന വില്ലേജിൽ പരേതൻറെ സഹോദരൻ എം എൻ പ്രകാശ് , മുല്ലശ്ശേരിൽ , ബോധിപ്പിച്ച അപേക്ഷ കട്ടപ്പന വില്ലേജ് 
ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 
10-2020 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും 
അറിവായിരിക്കുന്നു . പരേതൻ അവിവാഹിതനും ടിയാന്റെ മാതാപിതാക്കൾ മുമ്പേ മരണപ്പെട്ടിട്ടില്ലതുമാണ് അതനുസരിച്ച് 
അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് 
ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി 
കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


പ്രസന്ന 


സഹോദരി 


65 


2 


പ്രമീള 


സഹോദരി 


60 


3 


സഹോദരൻ 


58 


4 


| എം എൻ പ്രകാശ് 
അബ്ദുൽ റഹ്മാൻ 
പ്രശാന്ത് എം എൻ 


സഹോദരൻ 


56 


ി 


5 


സഹോദരൻ 


54 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


6457 


Revenue Department 


22nd February 2022 


6 


പ്രസീത 


സഹോദരി 


50 


7 


പ്രീതി 


സഹോദരി 


47 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


6458 


KERALA GAZETTE 


Part III 


തിരുത്തൽ പരസ്യം 


എ3- 667221 


തിയതി : 18 02 2022 


പേജ് 


12237 


2021 നവംബറ് 16 തിയതിയിലെ കേരള ഗസറ്റ് നമ്പർ 45 ( വാല്യം 10 , പാർട്ട് 3 ) 
കമ്മീഷണറ്റ് ഓഫ് ലാൻറ് റവന്യൂ വിഭാഗത്തിൽ 

ൽ 
പ്രസിദ്ദീകരിച്ച മേൽ നമ്പർ പരസ്യത്തിലെ അവകാശികളിൽ മകൾ ജെസ്സി 
ജോസഫ് എന്ന പേര് തിരുത്തി ജെസ്സി ജോസഫ് എന്ന് വായിക്കേണ്ടതാണ് 


( ഒപ്പ് ) 


തഹസിൽദാർ 


താലൂക്ക് ഓഫീസ് , 


ഇടുക്കി 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


6459 


Revenue Department 


22nd February 2022 


തിരുത്തൽ പരസ്യം 


എ3- 664521 


തിയതി : 18 02 2022 


12235 


2021 നവംബറ് 16 തിയതിയിലെ കേരള ഗസറ്റ് നമ്പർ 45 ( വാല്യം 10 , പാർട്ട് 3 ) 
കമ്മീഷണറ്റ് ഓഫ് ലാൻറ് റവന്യൂ വിഭാഗത്തിൽ 

പേജ് 

ൽ 
പ്രസിദ്ദികരിച്ച മേൽ നമ്പർ പരസ്യത്തിലെ അവകാശികളിൽ മകൾ ദേവേന്ദ 
എസ് എന്ന പേര് തിരുത്തി ദേവനു 

എസ് എന്ന് 
വായിക്കേണ്ടതാണ് 


ക 


ക 


( ഒപ്പ് ) 


തഹസിൽദാർ 


താലൂക്ക് ഓഫീസ് , 


ഇടുക്കി 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


6460 


KERALA GAZETTE 


Part III 


തിരുത്തൽ പരസ്യം 


എ3- 449221 


തിയതി : 18 02 2022 


6506 


2021 ആഗസ്റ്റ് 17 തിയതിയിലെ കേരള ഗസറ്റ് നമ്പർ 33 ( വാല്യം 10 , പാർട്ട് 3 ) 
കമ്മീഷണറ്റ് ഓഫ് ലാൻറ് റവന്യൂ വിഭാഗത്തിൽ 

പേജ് 

ൽ 
പ്രസിദ്ദികരിച്ച മേൽ നമ്പർ പരസ്യത്തിലെ അവകാശികളിൽ പ്രദ മകൾ 
എന്നത് തിരുത്തി മകൻ എന്ന് വായിക്കേണ്ടതാണ് 


( ഒപ്പ് ) 


തഹസിൽദാർ 


താലൂക്ക് ഓഫീസ് , 


ഇടുക്കി 


PUBLISHED BY THE SUPERINTENDENT OF GOVERNMENT PRESSES 
AT THE GOVERNMENT CENTRAL PRESS , THIRUVANANTHAPURAM , 2022 


Digitally signed by Salim A 
Date : 2022.02.22 02:28:18 +05 : 30 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


